© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


OVERNMENT 


CAO 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Fire Force Department 


ദർഘാസ് ലേല പരസ്യം 


നമ്പർ എഫ് -3023 2020 . 


2021 ആഗസ്റ്റ് 13 . 


നേരത്തെ ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിൽ 
കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണ് 
കൂടു തൽ ആ തുകയ്ക്ക് താൽക്കാ ലി ക മാ യി 
ഉറപ്പിക്കുന്നതുമാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


ലേലം 


അഗ്നിരക്ഷാ സേവ ന വകുപ്പ് വക നെയ്യാറ്റിൻകര 
അഗ്നിരക്ഷാ നിലയത്തിലെ ഉപയോഗശൂന്യമായ വാട്ടർ ലോറി , 
കെ.എൽ .01 , എ -6652 എന്ന ( 1989 ടാറ്റാ മോഡൽ ) വാഹനം 
ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 9-12-2021 രാവിലെ 
11 മണിക്ക് നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ നിലയത്തിൽ വച്ച് 
പരസ്യമായി പുനർലേലം ചെയ്ത് കൊടുക്കുന്നതാണ് . 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്നവർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി ? 2,000 ( രണ്ടായിരം 
രൂപ മാത്രം ) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ് . ടെണ്ടർ 
നൽകുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി ? 2,000 - ന്റെ 
കോസ് ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ , 
വെള്ള യ മ്പലം ബ്രാഞ്ചിൽ മാറ്റ ത്തക്ക വിധം റീജി യ ണൽ 
ഫയർ ആഫീസർ , അഗ്നിരക്ഷാ സേവനം , ദക്ഷിണ മേഖല , 
തിരുവനന്തപുരം -01 എന്ന വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം 
അയ യ് ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യമില്ലാത്ത ടെണ്ട റു കൾ 
സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ടതിലേക്കായി 
ലേല സമ യത്ത് ഹാജരായിരിക്കേണ്ട താണ് . ടെണ്ടറുകൾ 
നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . എന്നാൽ 
അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 


ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടറുകൾ 8 -12 -2021 -ാം തീയതി വൈകിട്ട് 
5 മണിവരെ നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ് . 
5 മണി ക്കു ശേ ഷം ലഭി ക്കുന്ന ടെണ്ട റു ക ൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . മുദ്ര പതിപ്പിച്ച ടെണ്ടറുകൾ 
ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് ' അഗ്നിരക്ഷാ സേവന 
വകുപ്പ് , നെയ്യാറ്റിൻകര അഗ്നി രക്ഷാ നില സം 
ഉപയോഗശൂന്യമായ വാട്ടർ ലോറി , കെ.എൽ .01 , എ -6652 എന്ന 
( 1989 ടാറ്റാ മോഡൽ ) വാങ്ങുന്നതിനുള്ള ടെണ്ടർ ' ' എന്ന് 
എഴുതിയിരിക്കണം . ടെണ്ടറുകൾ റീജിയണൽ ഫയർ ആഫീസർ , 
അഗ്നി രക്ഷാ സേവനം , ഗവൺമെ ന്റ് ( പസ്സ് പി . 
ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ , തിരുവനന്തപുരം -1 എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ് . പരസ്യ ലേലത്തിനുശേഷം 


64 


വ ക 


ഒ . , 


Gaz . No. 35 / 2021 / DTP ( Fire Force ) . 


481 


34 


KERALA GAZETTE 


[ PART III 


ല ലം 


ന ൽ കു 


ഏറ്റവും കൂടിയ തുകയ് ക് 

വിളി ക്കുന്ന 
ആളിന്റെ ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലിക മായി ഉറപ്പിക്കു ന്നതും പ്രസ്തുത വ്യക്തി 
ലേലം | ടെണ്ടർകൊണ്ട് തുക യുടെ 25 % അപ്പോൾത്തന്നെ 
അടയ്ക്കേണ്ടതുമാണ് . ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവു ലഭിച്ച് 
15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയ്ക്കുള്ള 
വിൽപ്പന നികു തിയും ഒടുക്കി ടി വ്യക്തി 
ഉത്ത ര വാ ദി ത്വ ത്തിലും ചെല വിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ് . ലേലം / ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ഒഴികെയുള്ള വ രുടെ നിര തദവ്യം ലേലം കഴിഞ്ഞാലു ടൻ 
മടക്കികൊടുക്കുന്നതാണ് . 


ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ് . 
ല ല ത്തിൽ പ് കെ ടു ക്കു വാ ൻ | ട ണ്ട ർ 

വാ ൻ 
ആഗ്രഹിക്കുന്നവർക്ക് നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ നിലയത്തിൽ 
വച്ച് സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ പ്രവർത്തി 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം 
പരിശോധിക്കാവുന്നതാണ് . 


സ്വന്തം 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം ടെണ്ടർ 
നടപടികൾ മാറ്റി വയ്ക്കു ന്ന തിനും റദ്ദാക്കു ന്ന തിനും 
ടെണ്ട റു കൾ അസ്ഥി ര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് 
വ ച്ചി രി ക്കു ന്ന ഓ ഫീ സ ർ ക്ക് പൂ ർ ണ്ണ 

അ ധി ക  ാ ര  ം 
ഉണ്ടായിരിക്കുന്നതാണ് . ഫോൺ -0471 2322354 . 


ല ല 


അടച്ച് 


ലേല ത്തിൽ 

പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ 
തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കേണ്ടതാണ് . 


ഏ തെ ങ്കിലും കാ ര ണ വ ശാൽ ലേലം | ദർഘാ സ് 
സ്ഥിര പ്പെ ടുത്തി കിട്ടുന്നയാൾ 

നിബ ന്ധ ന ക ൾ 
ലംഘി ക്കു ക യാ ണ ങ്കിൽ ടിയാൻ 

തു ക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം 
ചെയ്യുന്നതുമായിരിക്കും . പുനർ ലേലത്തിൽ എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ 
ലേലക്കാരന് അവകാശം ഇല്ലാത്തതുമാകുന്നു . 


റീജിയണൽ ഫയർ ഓഫീസ് , 
ഫയർ & റെസ്ക് സർവ്വീസസ് , 

( ഒപ്പ് ) 
തിരുവനന്തപുരം -695 001 . റീജിയണൽ ഫയർ ഓഫീസർ . 


482 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 17:31:49 
+ 05'30 ' 


